29th SEPT. 2015] 


KERALA GAZETTE 


| 1645 


LOTTERIES DEPARTMENT 


ദർഘാസ് പരസ്യം 


നമ്പർ എസ്റ്റാ.3 / 503/ 15/ ആർ. ഡി. ഡി.എസ്.എൽ. 

2015 ജൂ 


ലൈ 23. 


4. വകുപ്പ്ആവശ്യപ്പെടുന്ന സമയത്തുതന്നെ വാഹനങ്ങൾ 

ലഭ്യ മാ ക്കേ ണ്ട താ ണ് . തൽ സ മയം വാഹനം 
ലഭ്യമാക്കാൻ കഴിയാത്ത പക്ഷം കരാറുകാരൻ മറ്റ് 
ഏതെങ്കിലും വ്യക്തിയിൽ നിന്നോ, സ്ഥാപനങ്ങളിൽ 
നിന്നോ വാഹനം വാടകയ്ക്ക് എടുത്തുതരേണ്ടതും 
ആ വകയിൽ അധിക ചെലവ് വരുകയാണെങ്കിൽ 
അത് കരാറുകാരൻ വഹിക്കേണ്ടതുമാണ്. വകുപ്പ് 
ആവശ്യപ്പെടുന്ന സമയത്ത് വാഹനം ലഭിക്കാതെ 
വരുകയും, വകുപ്പ് നേരിട്ട് വാഹനം ഏർപ്പാടാക്കേണ്ടി 
വരികയും ചെയ്താൽ ആ വകയിൽ ഉണ്ടാകുന്ന 
അ ധിക ചെലവ് കരാ റു കാ ര നിൽ നിന്ന് 
ഈടാക്കുന്നതാണ്. 


5. യാത്ര ക്കിട യിൽ വിശമ ത്തി നായി സാമ്പ ത്തിക 


ബാദ്ധ്യത യു ണ്ടാ ക്കുന്ന ആനു കൂ ല്യ ങ്ങൾ ഒന്നും 
തന്നെ അനുവദിക്കുന്നതല്ല . 


കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ടിക്കറ്റുകൾ അടക്കം 
ചെയ്ത പെട്ടികൾ കാക്കനാട് കെ . ബി. പി.എസ്സ്.- ൽ നിന്നും 
മേഖലാ ഭാഗ്യക്കുറി ആഫീസിലേക്കും തിരുവനന്തപുരം മുതൽ 
കാസർഗോഡ്വരെയുള്ള 14 ജില്ലകളിൽ സ്ഥിതിചെയ്യുന്ന ജില്ലാ 
ഭാഗ്യക്കുറി ഓഫീസുകളിലും വിതരണം ചെയ്യുന്നതിനും, 
വകുപ്പ് ആവശ്യങ്ങൾക്ക് മറ്റ് യാത്രകൾ നടത്തുന്നതിനും, 
മേഖലാ ഭാഗ്യക്കുറി ഡെപ്യൂട്ടി ഡയ റ ക ട റോ അദ്ദേഹം 
ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോആവശ്യപ്പെടുന്ന സമയങ്ങളിൽ, 
മൂടി യോട് കൂടിയതും, മൂന്ന് വർ ഷ ത്തിൽ കൂടു തൽ 
പഴ ക്ക മി ല്ലാ ത്ത തും , അടച്ചു പൂ ട്ടു ള്ള തും , ചര ക്കു കൾ 
വഹിക്കുന്നതിന് പെർമിറ്റ് ഉള്ളവയും ദീർഘദൂര യാത്രകൾക്ക് 
യോഗ്യ മാ യ തു മായ 3 - 5 ടണ്ണജുള്ള ഭാരം വഹിക്കാൻ 
കഴിയുന്നതും കൂടുതൽ പെട്ടികൾ കയറ്റാൻ കഴിയുന്നതുമായ 
ലോംങ്ങ് ചെയ്ത് വണ്ടികളായ ടാറ്റ 407 , ഐഷർ, ഫോഴ്സ് 
ടെംബോ ട്രാവലർ, മഹീന്ദ്ര വാ നുക ളോ , അതു പോലുള്ള 
മറ്റ് വാഹ ന ങ്ങ ളോ , താഴെ പറയുന്ന നിബന്ധന കൾക്ക് 
വിധേയമായി 2015 ഒക്ടോബർ മാസം മുതൽ 1 വർഷത്തേക്ക് 
വാടകയ്ക്ക് നൽകുന്നതിന് മൽസരാടിസ്ഥാനത്തിൽ മുദ്ര വച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . മേൽ പറഞ്ഞ തരം 
വാഹ ന ങ്ങൾ അഞ്ചിൽ കൂടു തൽ സ്വന്ത മാ യു ള്ള വ രുടെ 
ക്വട്ടേഷനുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളു. മുദ്ര വച്ച 
ദർ ഘാ സു കൾ 2015 ഒക് ടോ ബർ 1 -ാം തീയതി പകൽ 
3 മണിക്ക് മുമ്പ് മേഖലാ ഭാഗ്യക്കുറി ഡെപ്യൂട്ടി ഡയറക്ടർ, 
റവന്യൂ ടവർ, 7 -ാം നില , എറണാകുളം, കൊച്ചി- 11 എന്ന 
വിലാസത്തിൽ ലഭിക്കേണ്ടതാണ്. നിബന്ധനകൾ വകുപ്പിന്റെ 
വെബ്സൈറ്റിൽ ലഭ്യമാണ് ( www.keralalotteries .com ). 


6. യാത്രാ മദ്ധ്യ വാഹനം കേടായി ഓടി ക്കാൻ 
കഴിയാതെ വന്നാൽ കരാറു കാരന്റെ ചെല വിൽ 
വേറെ വാഹനം ഏർപ്പാടാക്കി വകുപ്പ് വക സാധന 
സാമഗ്രികൾ യഥാസമയം നിശ്ചിത സ്ഥലങ്ങളിൽ 
എത്തിക്കേണ്ടതും ആ വക യിൽ അധിക ചെലവ് 
വരി ക യാ ണ ങ്കിൽ കരാ റു കാ രൻ തന്നെ 


വഹിക്കേണ്ടതുമാണ്. 


7. വകുപ്പ് നിർദ്ദേശിക്കുന്ന റൂട്ടിലൂടെമാത്രമേ യാത്ര 
നടത്താവൂ . യാത്ര ആരംഭിക്കുന്നതും അവസാനിപ്പി 
ക്കു ന്നതും എറ ണാ കുളം മേഖലാ ഭാഗ്യ ക്കുറി 
ഡയറക്ടറേറ്റിൽ നിന്നായിരിക്കും. ഇതിനു വിപരീതമായി 
നട ത്തുന്ന യാത്രയോ പ്രവർത്തിയോമൂലം ഈ 
വകുപ്പിനുണ്ടാകുന്ന അധിക ചെലവ് കരാറുകാരനിൽ 
നിന്നും ഈടാക്കുന്നതാണ്. വകുപ്പ് നിർദ്ദേശിക്കുന്ന 
പ്രകാരം ഓടുന്ന ദൂരമാണ് വാടക നൽകുന്നതിനായി 
പരിഗണിക്കുന്നത്. 


നിബന്ധനകൾ 


1. ദർഘാസ് കാലാവധി കരാർ തീയതി മുതൽ ഒരു 

വർഷം തികയുന്നതുവരെയായിരിക്കും. 


8. വാഹനങ്ങളുടെ കേടുപാടുകൾക്കോ മറ്റെന്തെങ്കിലും 
തക രാ റു കൾ ക്കോ വകുപ്പ് ഉത്ത ര വാ ദി യാ യി 
രിക്കുന്നതല്ല . 


2. ക രാ ർ കാ ലാ വ ധിക്ക് ശേഷം വകുപ്പ് ആ വ ശ്യ 

പ്പെടുന്ന പക്ഷം മൂന്നു മാസം കൂടിയോ, പുതിയ 
കരാ റിൽ ഏർപ്പെ ടു ന്ന തു വ രെ യോ , ഏതാണ് 
കുറഞ്ഞ സമയമെങ്കിൽ, അതു വരെ നില വിലുള്ള 
കരാർ നിരക്കിൽ തന്നെ വാഹനങ്ങൾ നൽകേണ്ടതാണ്. 


9. വാടക ഇനത്തിൽ മുൻകൂർ തുക അനുവദിക്കുന്നതല്ല . 


10. വാടക സംഖ്യ " ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയി മാത്രമേ 


നൽകുകയുള്ളൂ. 


3. കരാർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ വകുപ്പ് നൽകുന്ന 

നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. 


11 . വാടക തുകയിൽ നിന്നും നിയമാനുസൃത നിരക്കിൽ 

ആദായ നികുതിഈടാക്കുന്നതാണ്. 


Gaz. No. 38 /2015 /DTP (Part IV ). 


551 


29th SEPT. 2015] 


KERALA GAZETTE 


1646 


12. വാഹനം ഓടുന്നതിനുള്ള മിനിമം വാടകയും, ഒരു 

20. ദർഘാസ് സ്വീകരിച്ച് സ്ഥിരപ്പെടുത്തിയ വിവരം ലഭിച്ച് 
കിലോമീറ്റർ ഓടുന്നതിനുള്ള നിരക്കും ദർഘാസിൽ 

മൂന്ന് ദിവസത്തിനകം തന്നെ - 100 ( നൂറ് രൂപ 
പ്രത്യേകം കാണിച്ചിരിക്കണം. 

മാത്രം) മുദ്രപ്പത്രത്തിൽ കരാർ തയ്യാറാക്കി മേഖലാ 
13. വാടക ആ വ ശ്യ പ്പെട്ടു കൊണ്ട് കരാ റു കാ രൻ 
നൽകുന്ന ഇൻവോയിസുകളിൽ യാത്ര ആരംഭിക്കു 

ഭാഗ്യക്കുറി ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നൽകേ ണ്ട 
മ്പോ ഴും , അ വ സാ നി പ്പി ക്കു മ്പോ ഴും , മീറ്ററിൽ 

താണ്. അതോടൊപ്പം സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി 
കാണിക്കുന്ന കിലോമീറ്റർ, ആകെ ഓടിയ ദൂരം 

- 50 , 000 ( അ ൻ പ തി നാ യിരം രൂപാ മാത്രം) 
എന്നിവ രേഖപ്പെടുത്തേണ്ടതും, ആയത് വാഹനത്തിൽ 
കൂടെ യാത്ര ചെയ്ത വകുപ്പ് ഉദ്യോ ഗ സ്ഥനെ 

നൽകേണ്ടതാണ്. 
ബോദ്ധ്യപ്പെടുത്തേണ്ടതുമാണ്. 

21. കാരണങ്ങൾ പറയാതെ ദർഘാസുകൾ സ്വീകരിക്കു 
14 . വകുപ്പ് ഏൽപ്പിക്കുന്ന സാധനങ്ങൾ നിശ്ചിത സ്ഥലത്ത്, 
നിഷ്ക്കർഷിക്കുന്ന സമയത്ത്എത്തിക്കേണ്ടതും ആയതിന് 

വാനും, നിരാകരിക്കുവാനുമുള്ള അവകാശം മേഖലാ 
വാഹ ന വു മായി ബന്ധപ്പെട്ട തട സ്സ ങ്ങൾ മൂലം 

ഭാഗ്യക്കുറി ഡെപ്യൂട്ടി ഡയറക്ടറിലോ അദ്ദേഹം 
വകു പ്പി നു ണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് കരാറുകാരൻ 

ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനിലോ നിക്ഷിപ്തമാ 
ഉത്തരവാദിയായിരിക്കുന്നതുമാണ്. 

യിരിക്കും. 
15 . മുദ്രവച്ച ദർഘാ സു കൾ 2015 ഒക്ടോബർ 1 -ാം 

തീയതി പകൽ 3 മണി ക്ക് ലഭി ക്കേ ണ്ട താ ണ് . 22 . കരാർ കാലാവധി അവസാനിപ്പിക്കു ന്നതിനു മുമ്പ് 
ടെണ്ടർ സമർപ്പിക്കുമ്പോൾ - 10,000 (പതിനായിരം 

മുന്നറിയിപ്പില്ലാതെയും, ഏകപക്ഷീയമായും കരാർ 
രൂപാ മാത്രം) നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. 

റദ്ദ് ചെയ്യുവാനും, അവസാനിപ്പിക്കാനും, മേഖലാ 
16. ദർഘാസ് അടക്കം ചെയ്ത മുദ്ര വച്ച ക വ റിനു 
പുറത്ത് “ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാനുള്ള 

ഭാഗ്യക്കുറി ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അധികാരം 
ദർഘാസ്” എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. 

ഉണ്ടാ യി രിക്കു ന്നതാണ്. ഇപ്രകാരം സംഭവിച്ചാൽ 
17 . ദർഘാ സു കൾ മേഖലാ ഭാഗ്യ ക്കുറി ഡെപ്യൂട്ടി 

പുതിയ കരാർ നില വിൽ വരു ന്ന തു വ ര യോ , 
ഡയറക്ടർ, റവന്യൂ ടവർ, 7 -ാം നില , എറണാകുളം, 

3 മാസം വരെയോ കരാർ നിര ക്കിൽ തന്നെ 
കൊച്ചി- 11 എന്ന വിലാസത്തിൽ ലഭിക്കേണ്ടതാണ്. 

വാഹനങ്ങൾ നൽകാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
18. ദർഘാസുകൾ 2015 ഒക്ടോബർ മാസം 3 -ാം തീയതി 
രാവിലെ 11. 30 മണിക്ക് ഹാജരായ അ പേ ക്ഷ 

23. നിശ്ചിത കാലാവധിക്കു മുമ്പ് കരാർ പിൻവലിക്കു 
കരുടെ സാന്നി ദ്ധ്യ ത്തിൽ തുറ ക്കു ക യും , 
സ്വീക രി ക്ക പ്പെട്ട ദർഘാസ് സമർപ്പിച്ച വാഹന 

ക യോ , മറ്റ് വീഴ്ചകൾ വരു ത്തു കയോ, കരാർ 
ഉട മ യ യോ സ്ഥാ പ ന ത്ത യോ രേഖാമൂലം 

ലംഘനം നടത്തുകയോ ചെയ്താൽ സെക്യൂരിറ്റി 
അറിയിക്കുന്നതുമാണ്. 

ഡെപ്പോസിറ്റ് സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതാണ്. 
19. ദർഘാസ് ഉറപ്പിക്കു ന്ന തി നു മുമ്പ് വാട ക യ് ക്ക് 

24. ദ ർ ഘാസ് സംബ ന്ധിച്ച് എല്ലാ നട പ ടി ക ളും , 
നൽകാൻ ഉദ്ദേശിക്കുന്ന വാഹനങ്ങളുടെ രേഖകളും 
ഉപ യോ ഗ ക മ ത യും , വാഹനം ഓടിക്കുന്ന 

നിബന്ധനകളും, കരാറിന് വിധേയമായിരിക്കും. 
ഡ വർമാരുടെ കാര്യ ക്ഷ മ ത യും മേഖലാ 
ഭാഗ്യ ക്കുറി ഡെപ്യൂട്ടി ഡ യ റ ക ട യോ 

മേഖലാ ഭാഗ്യക്കുറി 

( ഒപ്പ്) 
അദ്ദേഹം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനേയോ 

ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, മേഖലാ ഭാഗ്യക്കുറി 
വാഹന ഉടമ ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്. 

എറണാകുളം. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 
552 


